Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 


Goverment of Kerala Reg. No. KL/TV(N)/634/2021-2023 























2021 പിൻ 
കേരള സററ 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 
2021 ഫെ്രുവരി 2 
തിരുവനന്തപുരം, 2nd February 2021 
വാം 10 ചൊവ്വ 1196 മകരം 20 നമ്പര്‍ 
. 20th Makaram 1196 ക 
Vol. X Thiruvananthapuram, No. 
1942 മാഘം 13 
Tuesday 13th Magha 1942 
PART III 


Commissionerate of Land Revenue 


2nd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


803 





(12) 


നമ്പര്‍ സിട-5282 /2020. 2020 ആഗസ്റ്റ്‌ 25. 


പെരിന്തല്‍മണ്ണ താലൂക്കില്‍ അങ്ങാടിപ്പുറം വില്ലേജില്‍ 
ചള്ളപ്പുറത്ത്‌ വീട്ടില്‍ താമസക്കാരനായിരുന്നതും 14-4-2020-ല്‍ 
അന്തരിച്ചതുമായ തഹസ്സിന്‍, സി., s/o അബ്ദുള്ള, സി. (ലേറ്റ്‌) 
എന്നയാളുടെ അനന്തരാവകാശ സര്‍ട്ടി ഫിക്കറ്റിനു വേണ്ടി 
ടിയാന്റെ ഭാരൃ നയീമ നാസര്‍ എന്നവര്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍ മേല്‍ അന്വേഷണം നടത്തിയതില്‍ നിന്നും താഴെ 
പറയുന്നവര്‍ മാത്രമാണ്‌ അവകാശികളെന്ന്‌ തെളിഞ്ഞിരിക്കുന്നു. 


ക്രമ അനന്തരാവകാശികളൂടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 Mola നാസര്‍ ഭാര്യ 28 
2 അസിം അബ്ദുള്ള, സി. മകന്‍ 5 മാസം 
3 റസിയ മാതാവ്‌ 50 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരെ മാര്രം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ പരസും ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പെരിന്തല്‍മണ്ണ 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ വേണ്ട തെളിവുകള്‍ സഹിതം 
എഴുതി ഹാജരാക്കേണ്ടതാണ്‌. തെളിവുരഹിതമോ തപാല്‍ 
മാര്‍ഗ്ഗമോ ആയിട്ടുള്ള പരാതികളൊന്നും യാതൊരു കാരണ 
വശാലും പരിഗണിക്കുന്നതല്ല. 


(13) 


നമ്പര്‍ സിട-5157/2020. 2020 ആഗസ്റ്റ്‌ 24. 


പെരിന്തല്‍മണ്ണ താലൂക്കില്‍ പുലാമന്തോള്‍ വില്ലേജില്‍ 
പ്രതിഭ വീട്ടില്‍ താമസക്കാരിയായിരുന്നതും 1-7-2020-@8 
അന്തരിച്ചതുമായ ശാന്ത ലക്ഷ്മി, w/o ബാലകൃഷ്ണന്‍ Mowe 
(ലേറ്റ്‌) എന്നവരുടെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കുറ്റിനുവേണ്ടി 
ടിയാളുടെ മകന്‍ എം. മോഹന്‍ദാസ്‌ എന്നയാള്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ നിന്നും 
താഴെ പറയുന്നവര്‍ മാഠ്രതമാണ്‌ അവകാശികളെന്ന്‌ 


തെളിഞ്ഞിരിക്കുന്നു. 

ക്രമ അനന്തരാവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ 

നമ്പര്‍ പേര്‍ ബന്ധം 
1 എം. മോഹന്‍ദാസ്‌ മകന്‍ 64 
2 ശോഭന, എം. മകള്‍ 60 
3 രാംദാസ്‌ മുണ്ടേരി മകന്‍ 53 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരെ AOo അവകാശികളായി 
കാണിച്ചു കൊണ്ട്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ പരസും ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെ ടുത്തി 30 ദിവസത്തിനകം പെരിന്തല്‍മണ്ണ 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ വേണ്ട തെളിവുകള്‍ സഹിതം 
എഴുതി ഹാജരാക്കേണ്ടതാണ്‌. തെളിവുരഹിതമോ തപാല്‍ 
മാര്‍ഗ്ഗമോ ആയിട്ടുള്ള പരാതികളൊന്നും യാതൊരു കാരണ 
വശാലും പരിഗണിക്കുന്നതല്ല. 


(14) 


നമ്പര്‍ സി-4547 /2020. 2020 ആഗസ്റ്റ്‌ 25. 


പെരിന്തല്‍മണ്ണ താലൂക്കില്‍ വലമ്പൂര്‍ വില്ലേജില്‍ 
കാളിപ്പാടന്‍ വീട്ടില്‍ താമസക്കാരിയായിരുന്നതും 25-6-2020-ല്‍ 
അതന്തരിച്ചതുമായ നഫീസ w/o അബൂബക്കര്‍ (ലേറ്റ്‌) 
എന്നവരുടെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി ടിയാളുടെ 
മകന്‍ മുസ്തഫ, കാളിപ്പാടത്ത്‌ എന്നയാള്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ നിന്നും താഴെ 
പറയുന്നവര്‍ മാത്രമാണ്‌ അവകാശികളെന്ന്‌ തെളിഞ്ഞിരിക്കുന്നു. 


Gaz. No. 5/2021/DTP (CLR). 


127 


ക്രമ അനന്തരാവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 മുസ്തഫ കാളിപ്പാടത്ത്‌ മകന്‍ 71 
2 ജമീല മകള്‍ 69 
3 കമാല്‍ അഹമ്മദ്‌ അബുബക്കര്‍ മകന്‍ 52 
4 ഷാഹിദ അബൂബക്കര്‍ മകള്‍ 50 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരെ മാധ്രം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ പരസും ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പെരിന്തല്‍മണ്ണ 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ വേണ്ട തെളിവുകള്‍ സഹിതം 
എഴുതി ഹാജരാക്കേണ്ടതാണ്‌. തെളിവൂരഹിതമോ തപാല്‍ 
മാര്‍ഗ്ഗമോ ആയിട്ടുള്ള പരാതികളൊന്നും യാതൊരു കാരണ 
വശാലും പരിഗണിക്കുന്നതല്ല. 


(15) 


നമ്പര്‍ സി-5321/2020. 2020 ആഗസ്റ്റ്‌ 25. 


പെരിന്തല്‍മണ്ണ താലൂക്കില്‍ ആലിപ്പറമ്പ്‌ വില്ലേജില്‍ 
കുരുതിക്കടവത്ത്‌ വിട്ടില്‍ താമസക്കാരനായിരുന്നതും 10-1-2020-ല്‍ 
അന്തരിച്ചതുമായ കുട്ടന്‍, S/O പാച്ചു എഴുത്തച്ഛന്‍ (ലേറ്റ്‌) 
എന്നയാളുടെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി ടിയാളുടെ 
ഭാരൃ പാറുക്കുട്ടി എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ നിന്നും താഴെ പറയുന്നവര്‍ 
മാത്രമാണ്‌ അവകാശികളെന്ന്‌ തെളിഞ്ഞിരിക്കുന്നു. 


ക്രമ അനന്തരാവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 പാറുക്കുട്ടി ഭാര്യ 62 
2 രാജേഷ്‌, കെ. മകന്‍ 37 


3 വിനോദന്‍, കെ. 36 


മമ 


4 അഭിലാഷ്‌ 27 


മമ 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരെ മാരധ്രം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ പരസും ഗസറ്റില്‍ 
്പരസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പെരിന്തല്‍മണ്ണ 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ വേണ്ട തെളിവുകള്‍ സഹിതം 
എഴുതി ഹാജരാക്കേണ്ടതാണ്‌. തെളിവൂരഹിതമോ തപാല്‍ 
മാര്‍ഗ്ഗമോ ആയിട്ടുള്ള പരാതികളൊന്നും യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
പെരിന്തല്‍മണ്ണ. 


(പ്പ്‌) 


തഹശീൽദാർ. 


Kondotty Taluk 
പരസ്യം 
(1) 


നമ്പര്‍ 712-7646 /2020. 2020 ഒക്ടോബര്‍ 20. 


കൊണ്ടോട്ടി താലൂക്കില്‍ കൊണ്ടോട്ടി വില്ലേജില്‍ 
കോട്ടുപറമ്പില്‍ വീട്ടില്‍ തുറക്കല്‍ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന ആയിഷ, കെ. എന്നവര്‍ 6-8-2014-00 തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകന്‍ സാദിഖ്‌ എട്ടിയകത്ത്‌ ഈ 
ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ കൊണ്ടോട്ടി 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 





804 KERALA GAZETTE [Part 111 
ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ പേര്‍ ബന്ധം നമ്പര്‍ പേര്‍ ബന്ധം 

1 പാത്തുമ്മ മാതാവ്‌ 79 1 പത്മിനി അമ്മ, കെ. മാതാവ്‌ 70 

2 സാദിഖ്‌ എട്ടിയകത്ത്‌ മകന്‍ 39 2 മായ, സി. വി. ഭാര്യ 44 

ട സുഹൈറ മകള്‍ 36 3 ശ്രീനാഥ്‌, ടി. കെ. മകന്‍ 18 

4 ഈഈഹറ മ 34 

¥ ¥ മുകളില്‍ പറഞ്ഞവരെമാ്രതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
ട ലൂബ്ന എട്ടിയകത്ത്‌ » 32 


മുകളില്‍ പറഞ്ഞവരെമാഠ്രതം 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ മൂതല്‍ 


കക്ഷിചേര്‍ത്ത്‌ ഒരു 


ര്രസിദ്ധപ്പെടുത്തിയ തീയതി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 
(2) 


നമ്പര്‍ സി2-7795/2020. 2020 ഒക്ടോബര്‍ 20. 


കൊണ്ടോട്ടി താലൂക്കില്‍ മൊറയൂര്‍ വില്ലേജില്‍ 
പുത്തന്‍ വീട്ടില്‍ വീട്ടില്‍ മൊറയൂര്‍ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന സുലോചന എന്നവര്‍ 21-7-2020-90 തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ സഹോദരന്‍ 
കൃഷ്ണദാസന്‍ പുത്തന്‍ വീട്ടില്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ മൊറയൂര്‍ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ 
നമ്പര്‍ 


അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ 


പേര്‌ ബന്ധം 


1 കൃഷ്ണദാസന്‍ പുത്തന്‍ വീട്ടില്‍ സഹോദരന്‍ 55 


2 രത്നകുമാരി സഹോദരി 62 


3 മദനകുമാര്‍ സഹോദരന്‍ 15-8-1997-ന്‌ 


മരണപ്പെട്ടു 


മുകളില്‍ പറഞ്ഞവരെമാഠ്രതം 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 


കക്ഷിചേര്‍ത്ത്‌ ഒരു 


ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ മൂതല്‍ 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 


പ്രസിദ്ധപ്പെടുത്തിയ തീയതി 30 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ സി2-7240/2020. 2020 ഒക്ടോബര്‍ 12. 


കൊണ്ടോട്ടി താലുക്കിൽ ചേല്ലേമ്പ വില്ലേജില്‍ 
തട്ടാന്‍കൂുളങ്ങര വീട്ടില്‍ ചേലേയ്്പ പി. 
ജില്ലയില്‍ താമസിച്ചിരുന്ന ദിലീപ്കുമാര്‍, ടി. കെ. എന്നയാള്‍ 
5-8-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 


അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 


ഒ., മലപ്പുറം 


ഭാരൃ മായ, സി. വി. 
അപേക്ഷയിന്മേല്‍ നെടിയിരുപ്പ്‌ വില്ലേജാഫീസര്‍ മുഖേന 


നടത്തിയതില്‍ താഴെ 


ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 


അന്വേഷണം പറയുന്നവരെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


128 


അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ മുതല്‍ 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 


ര്രസിദ്ധപ്പെടുത്തിയ തീയതി 30 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ സി2-7242/2020. 2020 ഒക്ടോബര്‍ 12. 


കൊണ്ടോട്ടി താലുക്കിൽ ചേല്രേമ്പ വില്ലേജില്‍ കിഴക്കേകര 
വീട്ടില്‍ കാലിക്കറ്റ്‌ യൂണിവേഴ്‌സിറ്റി പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
എന്നയാള്‍ 4-5-2012-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
ടിയാന്റെ ഭാരൃ പത്മിനി 
ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ചേലേയ്്പ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 


താമസിച്ചിരുന്ന പ്രഭാകരന്‍, എ. എം. 


സ്ഥാപിച്ചു കിട്ടുന്ന തിനുവേണ്ടി 


ചെയ്യപ്പെട്ടിരിക്കുന്നു. 

ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 പത്മിനി ഭാര്യ 60 

2 പ്രമോദ്‌, എ. എം. മകന്‍ 39 

3 ജ്യോത്സ്ന മകള്‍ 37 


മുകളില്‍ പറഞ്ഞവരെമാ്രതം 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ മുതല്‍ 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 


കക്ഷി ചേര്‍ത്ത്‌ ഒരു 


ര്പരസിദ്ധപ്പെടുത്തിയ തീയതി 30 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ സി2-7497/2020. 2020 ഒക്ടോബര്‍ 12. 


കൊണ്ടോട്ടി താലൂക്കില്‍ മൊറയൂര്‍ വില്ലേജില്‍ 
ഈങ്ങംപുലാക്കല്‍ വീട്ടില്‍ മൊറയൂര്‍ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന രാമകൃഷ്ണന്‍ എന്നയാള്‍ 19-3-2019-90 തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാരൃ ഷൈമ ഈ ഓഫീസില്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ മൊറയൂര്‍ വില്ലേജാഫീസര്‍ 
മൂഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 ഷൈമ ഭാര്യ 32 
2 അഭിരാമി, ഇ. മകള്‍ 10 


2nd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


805 





മുകളില്‍ പറഞ്ഞവരെമാഠ്രതം 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ മൂതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 


കക്ഷിചേര്‍ത്ത്‌ ഒരു 


പ്രസിദ്ധ പ്പെ ടുത്തിയ തീയതി 


ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ സി2-7626/2020. 2020 ഒക്ടോബര്‍ 12. 


കൊണ്ടോട്ടി താലൂക്കില്‍ നെടിയിരുപ്പ്‌ വില്ലേജില്‍ 
സൌഈപര്‍ണ്ണിക വീട്ടില്‍ കൊണ്ടോട്ടി പി. ഒ., മലപ്പുറം 
ജില്ലയില്‍ താമസിച്ചിരുന്ന രാജലക്ഷ്മി, എം. എന്നവര്‍ 
27-7-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ 
മകന്‍ മാധവദാസ്‌, എം. ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്മേല്‍ നെടിയിരുപ്പ്‌ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 സുശീല്‍കുമാര്‍, എം. മകന്‍ 47 

2 മാധവദാസ്‌, എം. ” 42 

3 ലക്ഷ്മി എസ്‌. നായര്‍ മകള്‍ 37 


മുകളില്‍ പറഞ്ഞവരെമാ്രതം കക്ഷിചേര്‍ത്ത്‌ ഒരൂ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ മൂതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 


പ്രസിദ്ധ പ്പെ ടുത്തിയ തീയതി 


ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ സി2-7627/2020. 2020 ഒക്ടോബര്‍ 12. 


കൊണ്ടോട്ടി താലൂക്കില്‍ നെടിയിരുപ്പ്‌ വില്ലേജില്‍ 
ചെറുണ്ണിതടം വീട്ടില്‍ ചിറയില്‍ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന അബ്ദുറഹിമാന്‍ എന്നയാള്‍ 13-6-2020-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകന്‍ അബ്ദുല്‍ മജീദ്‌ 
ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ നെടിയിരുപ്പ്‌ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 

ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 ആയിശാബീവി മകള്‍ 54 

2 കദീജ ss 51 

3 ഇബ്രാഹിം, കെ. വി. മകന്‍ 46 

4 സാഹിദ, കെ. വി. മകള്‍ 45 

5 അബ്ദുല്‍ മജീദ്‌ മകന്‍ 42 

6 തസ്ലീമ, കെ. വി. മകള്‍ 37 


129 


മുകളില്‍ പറഞ്ഞവരെമാ്രതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ m12-7594/2020. 2020 ഒക്ടോബര്‍ 13. 


കൊണ്ടോട്ടി താലൂക്കില്‍ കുഴിമണ്ണ വില്ലേജില്‍ 
അത്തിക്കാട്ടുപറമ്പില്‍ വീട്ടില്‍ കുഴിമണ്ണ പി. ഒ., മലപ്പുറം 
ജില്ലയില്‍ താമസിച്ചിരുന്ന മൂഹമ്മദ്‌ ഇസ്മായില്‍, എ. ടി. 
എന്നയാള്‍ 25-6-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
ഭാരൃ സമീന അരീക്കന്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ കുഴിമണ്ണ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 മൊയ്തീന്‍ പിതാവ്‌ 69 

2 ഹാജറ മാതാവ്‌ 59 

3 സമീന അരീക്കന്‍ ഭാര്യ 31 

4 നൂറയാസ്മിന്‍, എ. ടി. മകള്‍ 11 

5 മുഹമ്മദ്‌ മിന്‍ഹാജ്‌, എ. ടി. മകന്‍ 5 

6 മുഹമ്മദ്‌ ഫൈസാന്‍, എ. ടി. ളു 1 


മുകളില്‍ പറഞ്ഞവരെമാ്രതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ സി2-7696/2020. 2020 ഒക്ടോബര്‍ 13. 


കൊണ്ടോട്ടി താലൂക്കില്‍ ചെറുകാവ്‌ വില്ലേജില്‍ 
കിഴക്കേടത്ത്‌ പള്ളിയാളി വീട്ടില്‍ പുളിക്കല്‍ പി. ഒ., മലപ്പുറം 
ജില്ലയില്‍ താമസിച്ചിരുന്ന കോയക്കുട്ടി, സി. വി. എന്നയാള്‍ 
12-2-2019-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
മകന്‍ സത്താര്‍, സി. വി. ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ചെറുകാവ്‌ വില്ലേജാഫീസര്‍ മുഖേന 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


അന്വേഷണം 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 പാത്തുമ്മ ഭാര്യ 62 

2 സാബിറ മകള്‍ 41 

3 സത്താര്‍, സി. വി. മകന്‍ 35 

4 സജീര്‍, സി. വി. 33 


മമ 


806 KERALA GAZETTE 


[Parr 111 





മുകളില്‍ പറഞ്ഞവരെമാ്രതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ സി2-7648/2020. 2020 ഒക്ടോബര്‍ 15. 


കൊണ്ടോട്ടി താലൂക്കില്‍ വാഴയൂര്‍ വില്ലേജില്‍ 
അറത്തില്‍ വീട്ടില്‍ അഴിഞ്ഞിലം പി. ഒ., മലപ്പുറം 
ജില്ലയില്‍ താമസിച്ചിരുന്ന ഹരിദാസന്‍, എ. എന്നയാള്‍ 
29-7-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകന്‍ 
ഷെജിത്ത്‌ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
വാഴയൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 വിശാലാക്ഷി ഭാര്യ 70 
2 ഷ്വീജ, കെ. മകള്‍ 50 
3 സബിത, എ. [ഴി 46 
4 ഷെജിത്ത്‌ മകന്‍ 43 


5 സുജിത്ത്‌ ം A 


മുകളില്‍ പറഞ്ഞവരെമാ്രതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(1) 


നമ്പര്‍ സി2-7649/2020. 2020 ഒക്ടോബര്‍ 15. 


കൊണ്ടോട്ടി താലൂക്കില്‍ വാഴയൂര്‍ വില്ലേജില്‍ 
നടുവില്‍ വാക്കയില്‍ വീട്ടില്‍ വാഴയൂര്‍ ഈസ്റ്റ്‌ പി. ഒ., മലപ്പുറം 
ജില്ലയില്‍ താമസിച്ചിരുന്ന പള്ളിക്കുട്ടി എന്നവര്‍ 
30-11-2013-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി മകള്‍ 
കദീജ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ വാഴയൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‌ ബന്ധം 
1 കദീജ മകള്‍ 66 
2 ഫാത്തിമ, പി. കെ. [ഴി 61 
3 കൂഞ്ഞി അഹമ്മദ്‌, എന്‍. വി. മകന്‍ 58 


മുകളില്‍ പറഞ്ഞവരെമാ്രതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


130 


(12) 


നമ്പര്‍ സി2-7650/2020. 2020 ഒക്ടോബര്‍ 16. 


കൊണ്ടോട്ടി താലൂക്കില്‍ വാഴയൂര്‍ വില്ലേജില്‍ 
കീഴ്മുത്തേടത്ത്‌ വീട്ടില്‍ വാഴയൂര്‍ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന എം. എം. മുഹമ്മദ്‌ അബ്ദൂള്‍ റസാഖ്‌ 
എന്നയാള്‍ 21-8-2020-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
മകന്‍ സുബൈര്‍, എം. കെ. ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ വാഴയൂര്‍ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 ആസ്യ ഭാര്യ 81 

2 ഹാജറ, എം. എം. മകള്‍ 61 

3 സുലൈഖ, എം. എം. » 58 

4 മുസ്തഫ, എം. കെ. മകന്‍ 56 

5 ഹാരിസ്‌, എം. കെ. 52 

6 സുബൈര്‍, എം. കെ. [ഴി 49 


മുകളില്‍ പറഞ്ഞവരെമാ്രതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ സി2-7651/2020. 2020 ഒക്ടോബര്‍ 16. 


കൊണ്ടോട്ടി താലൂക്കില്‍ വാഴയൂര്‍ വില്ലേജില്‍ 
കുമ്മഞ്ചീരി വീട്ടില്‍ അഴിഞ്ഞിലം പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന ഭാര്‍ഗവന്‍ നായര്‍, കെ. എന്നയാള്‍ 14-8-2020-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകന്‍ ഉണ്ണികൃഷ്ണന്‍, കെ. 
ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ വാഴയൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 

ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 മാളുക്കുട്ടി അമ്മ ഭാര്യ 75 

2 വിജയ ലക്ഷ്മി, കെ. മകള്‍ 54 

3 ഭാനുമതി ള്‌ 51 

4 ഗീത [ഴി 48 

5 ഉണ്ണികൃഷ്ണന്‍, കെ. മകന്‍ 46 


മുകളില്‍ പറഞ്ഞവരെമാ്രതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


2nd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


807 





(14) 


നമ്പര്‍ സി2-7652/2020. 2020 ഒക്ടോബര്‍ 16. 


കൊണ്ടോട്ടി താലൂക്കില്‍ വാഴയൂര്‍ വില്ലേജില്‍ 
കുന്നമംഗലത്ത്‌ പൊറ്റമ്മല്‍ വീട്ടില്‍ കാരാട്‌ പറമ്പ്‌ പി. ഒ., 
മലപ്പുറം ജില്ലയില്‍ താമസിച്ചിരുന്ന കെ. പി. ദാമോദരന്‍ 
എന്നയാള്‍ 24-4-1986-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
മകന്‍ വാസുദേവന്‍, കെ. പി. ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ വാഴയൂര്‍ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവ 


കാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 ജാനകി, കെ. പി. ഭാരൃ 8-6-2020-ന്‌ 
മരണപ്പെട്ടു 
2 സുധാകരന്‍, കെ. പി. മകന്‍ 20-11-2014-ന്‌ 
മരണപ്പെട്ടു 
3 സരസു മകള്‍ 65 
4 വാസുദേവന്‍, കെ. പി. മകന്‍ 64 
5 ദാസന്‍, കെ. പി. ട്ട 63 
6 തങ്കമ്മു മകള്‍ 58 
7 പുഷ്പവല്ലി ം 57 
8 ജനാര്‍ദ്ദനന്‍, കെ. പി. മകന്‍ 55 


9 കൃഷ്ണന്‍ 51 


മുകളില്‍ പറഞ്ഞവരെമാഠ്രതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ 


ര്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 


ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 


30 


ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 
(18) 


നമ്പര്‍ സി2-7954/2020. 2020 ഒക്ടോബര്‍ 20. 


കൊണ്ടോട്ടി 
പട്ടയില്‍ കീരങ്ങാട്ട്‌ 


താലൂക്കില്‍ 
വീട്ടില്‍ 
മലപ്പുറം ജില്ലയില്‍ താമസിച്ചിരുന്ന ഭാസ്കരന്‍, പി. കെ. 


ചേല്ലേമ്പ വില്ല ജില്‍ 


ചേല്ലേമ്പ പി. ഒ 


എന്നയാള്‍ 31-12-2009-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
മകന്‍ പ്രമോദ്‌, പി. കെ. ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ചേല്രേമ്പ വില്ലേജാഫീ സര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവ 


കാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 വാസന്തി ഭാര്യ 76 
2 പ്രമോദ്‌, പി. കെ. മകന്‍ 42 
3 പ്രസിീല മകള്‍ 40 


Gaz. No. 5/2021/DTP (CLR). 


131 


മുകളില്‍ പറഞ്ഞവരെമാ്രതം കക്ഷിചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കൊണ്ടോടി. 


(പ്പ്‌) 


തഹശീല്‍ദാര്‍. 





KOZHIKODE DISTRICT 
Quilandy Taluk 


പരസ്യം 


() 


നമ്പര്‍ 2213-7358/2020. 2020 ഒക്ടോബര്‍ 18. 


കൊയിലാണ്ടി താലൂക്കില്‍ ബാലുശ്ശേരി വില്ലേജില്‍ 
പൂത്തൂര്‍വട്ടം ദേശത്ത്‌ ഗോപാലന്‍ നായര്‍ S/O കുഞ്ഞികൃഷ്ണന്‍ 
എന്നയാള്‍ 15-8-2018-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. പരേതന്റെ 
അവകാശികളെ കാണിക്കുന്ന സര്‍ട്ടിഫി ക്കറ്റിനുവേണ്ടി 
വിനോദ്കുമാര്‍, മീത്തല്‍ അകത്തട്ട്‌, തുരുത്യാട്‌ പി. ഒ. 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികള്‍ താഴെ 
പറയുന്നവരാണെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിനോദ്കുമാര്‍ മകന്‍ 57 
2 വിനീത്‌ മകള്‍ 49 


മുകളില്‍ പറഞ്ഞവരെ AIMo കക്ഷി ചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ രപസിദ്ധീകരിച്ച തീയതി മുതല്‍ 30 
ദിവസത്തിനുള്ളില്‍ ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ 2213-7288/2020. 2020 ഒക്ടോബര്‍ 18. 


കൊയിലാണ്ടി താലൂക്കില്‍ മൂടാടി വില്ലേജില്‍ 
വീരവഞ്ചേരി ദേശത്ത്‌ ശൈലജാദേവി W/O കുഞ്ഞികൃഷ്ണന്‍ 
എന്നവര്‍ 25-8-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. പരേതയുടെ 
അവകാശികളെ കാണിക്കുന്ന സര്‍ട്ടിഫി ക്കറ്റിനുവേണ്ടി 
കുഞ്ഞികൃഷ്ണന്‍, ചെക്കിക്കുനി വീട്‌, കടലൂര്‍ പി. ഒ. 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശികള്‍ താഴെ 
പറയുന്നവരാണെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കുഞ്ഞികൃഷ്ണന്‍ ഭര്‍ത്താവ്‌ 68 
2 ജിതിന മകള്‍ 34 
3 ദ്യൂതി 0 27 


